Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


64 


GOVERN 


രം 


: 


VMENT OP 


ാർ 
OF KERAL 


s 


d 


d 


a 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LIV 
വാല്യം 54 


10th November 2009 
| 2009 നവംബർ 10 
19th Karthika 1931 
1931 കാർത്തികം 19 


44 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Fisheries Department 


പരസ്യം 


നമ്പർ ബി1- 1412 / 2009. 

2009 ഒക്ടോബർ 9. 
- എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ കുമ്പളം 
വില്ലേജിൽ പുറമ്പോക്ക് പുഴ സർവ്വേ 1197 - ൽ ലൈസൻസ് 
നമ്പർ 735 - ൽ രജിസ്റ്റർ നമ്പർ 20 - ൽ മൂന്നാം തരത്തിൽ ഒരു 
ഊന്നിവലയും (അബിപാടിൽ) ടി സർവെയിൽ ലൈസൻസ് 
നമ്പർ 549 - ൽ രജിസ്റ്റർ നമ്പർ 11 - ൽ മൂന്നാം തരത്തിൽ ഒരു 
ഊന്നിവലയും (കൂമ്പയിൽ കുന്നിന് പടിഞ്ഞാറ്) എറണാകുളം 
ജില്ലയിൽ കണ യ നൂർ താലൂക്കിൽ കുമ്പളം വില്ലേജിൽ 
ഞാറുകാട് രാമൻ നീലക്കുട്ടി, പനങ്ങാട് എന്നയാൾക്ക് ഫിഷറീസ് 
വകുപ്പിൽനിന്നും അനുവദിച്ചുകൊടുത്തിരിക്കുന്നത്2007 മാർച്ച് 
മാസം 5 -ാം തീയതി മരട് സബ്രജിസ്ട്രാർ ഓഫീസിലെ 1086 -ാം 
നമ്പർ തീറാധാരപ്രകാരം കണയന്നൂർ താലൂക്കിൽ കുമ്പളം 
വില്ലേജിൽ കുമ്പളം ദേശത്ത് ആനന്ദപുരത്ത് അയ്യപ്പൻ മകൻ 
സുകുമാരൻ (മത്സ്യബന്ധനം) പേർക്ക് തീർ വാങ്ങിയതായി 
കാണുന്നു . 


- ടി ഊന്നിയുടെ ജമ തന്റെ പേരിൽ മാറ്റി ലൈസൻസ് 
ലഭിക്കുന്നതിന് ടി സുകുമാരൻ ബന്ധപ്പെട്ട രേഖകൾ സഹിതം 
അപേക്ഷ സമർപ്പിച്ചി രി ക്കു ന്നു . ടി ഊന്നിയുടെ ജമ ടി 
സുകുമാരന്റെ പേരിൽ ചേർത്ത് പുതിയ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ന്യായമായ പരാതിയുള്ളപക്ഷം 
ആയത് രേഖാമൂലം ഈ പരസ്യം ഗസറ്റിൽ വന്ന്രണ്ടുമാസ 
ത്തിനകം ഈ ഓഫീസിൽ അറിയിക്കേണ്ടതാണ്. അപ്രകാരം 
പരാതികളൊന്നും ലഭിക്കാത്തപക്ഷം ആയത് രേഖാമൂലം ടി 
- ഊന്നിയുടെ ജമ ടി സുകുമാരന്റെ പേരിൽ ചേർത്ത് പുതിയ 

ലൈസൻസ് നൽകു ന്ന താ ണെന്ന് ഇതിനാൽ അറിയിച്ചു 
കൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെകാര്യാലയം 
( മേഖല ), എറണാകുളം. 


- ( ഒപ്പ്) 
ഫിഷറീസ് ഡെപ്യൂട്ടി 

ഡയറക്ടർ. 


Gaz. No . 44 /2009/DTP (Fisheries). 


